Government of Kerala 
കേരള സർക്കാർ 

2013 


Regn . No. KERBIL / 2012/ 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KLITV ( N )/ 634/ 2012- 14 


- 


GOVERN 


കേക്ക് 


ാർ . 


2 സർക 
MMENT OF 


- 
- 
- 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


NANTL 


DAY 


Vol. II ) | 
വാല്യം 2 [ 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


No. 


24th September 2013 
2013 സെപ്റ്റംബർ 24 

2nd Aswina 1935 
1935 ആശ്വിനം 2 


1 38 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


IDDUKI DISTRICT 


ലേല നിബന്ധനകൾ 


- 1. ലേലത്തിൽ പങ്കെടുക്കുന്നവർ ലേലത്തിന് മുമ്പായി 
- നിരതദ്രവ്യം കെട്ടി വെയ്ക്കേണ്ടതാണ്. 
-- 2. ഏറ്റവും കൂടിയ തുകയ്ക്ക് ലേലം വിളിക്കുന്ന ആളുടെ 
പേരിൽ ലേലം താൽക്കാലികമായി ഉറപ്പിച്ചു നൽകുന്നതാണ്. 

3. ലേലം ഉറപ്പിക്കുന്ന ആൾ ലേലത്തുകയും വിൽപ്പന 
നികുതിയും അപ്പോൾ തന്നെ അടയ്ക്കേണ്ടതാണ്. 


ലേലപ്പരസ്യം 
നമ്പർ കെ1- 40288 / 06 . 

2013 ആഗസ്റ്റ് 14. 
ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിൽ ഇലപ്പള്ളി 
വില്ലേജിൽ സർക്കാർ അധീനതയിലെടുത്ത് 3 -ാം കക്ഷിയുടെ 
പുരയിടത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന താഴെ പട്ടികയിൽ 
വിവരിക്കുന്ന 9 കഷണം ഈട്ടി തടികൾ ഇടുക്കി ജില്ലാ 
കളക്ടറോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഓഫീസറോ 
3 -10 -2013 -ാം തീയതി രാവിലെ 11 മണിക്ക് തൊടുപുഴ താലൂക്ക് 
ഓഫീസിൽ വെച്ച് പരസ്യമായി ലേലം ചെയ്ത് 
വിൽക്കുന്നതാണ്. 

ലേല വ്യവസ്ഥകളും നിബന്ധനകളും എല്ലാ പ്രവർത്തി 
ദിവസങ്ങളിലും ഇടുക്കി ജില്ലാ കളക്ടറുടെ ആഫീസിൽ 
നിന്നോ ലേലം നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന ആഫീസിൽ 
നിന്നോ അന്വേഷിച്ച് അറിയാവുന്നതാണ്. ലേലത്തിൽ 
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ തൊടുപുഴ 
തഹശീൽദാരുടെ അനുമതിയോടുകൂടി തടികൾ പരിശോധിച്ച് 
ബോദ്ധ്യപ്പെടാവുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ 
ആഗ്രഹിക്കുന്നവർ കൃത്യസമയത്തിന് മുൻപ് ലേല സ്ഥലത്ത് 
ഹാജരാകേണ്ടതാണ്. 


-- 4. പ്രത്യേക കാരണമൊന്നും കാണിക്കാതെ ലേലം മാറ്റി 
വയ് ക്കു ന്നതിനോ റദ്ദാക്കുന്നതിനോ ലേലം നടത്തുന്ന 
ഉദ്യോഗസ്ഥന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 


5 . ലേലദിവസം പൊതു അവധിയായി പ്രഖ്യാപിക്ക 
പ്പെട്ടാൽ ലേലം അടുത്ത ദിവസം നടത്തുന്നതാണ്. 


- 6. ലേല വിൽപ്പന ലാന്റ് റവന്യൂ കമ്മീ ഷ ണ റുടെ 
അംഗീകാരത്തിനും തീരുമാനത്തിനും വിധേയമായിരിക്കും. 

7. സർക്കാർ നിശ്ചയിക്കുന്ന തുകയിൽ താഴെയാണ് ലേല 
തുകയെങ്കിൽ ലേലം സ്ഥിരപ്പെടുത്തുന്നതല്ല. 
- 8. നിലവിലുള്ള മറ്റെല്ലാ ലേല വ്യവസ്ഥകളും ഈ 
ലേലം സംബന്ധിച്ചും ബാധകമാണ്. 


പട്ടിക 


- ഇനം 


എണ്ണം 


| കമ 
നമ്പർ 


ചുറ്റുവണ്ണം 
( സെ . മീ.) 


നീളം 
( സെ . മീ.) 

508 
527 


ഈട്ടി 


175 


456 


361 


503 


515 


363 


184 
173 


കളക്ടറേറ്റ്, 
ഇടുക്കി. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി കളക്ടർ (എൽ. ആർ.). 


